Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


V 
GOVERNA 


( 


കാർ 


രം 
VMENT OF 
गन्याव व 


OF KERT 


जपनर 


P 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No . 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


14th April 2009 
2009 ഏപ്രിൽ 14 
24th Chaithra1931 
1931 ചൈതം24 


S 15 


വാല്യം 54 


നമ്പർ 


PART III 
Industries Department 


നോട്ടീസ് 


[ സഹകരണ നിയമം ചട്ടം 69 അനുസരിച്ച് ) 


നമ്പർ ലിക്യൂ ./ 161/ 2009 . 


2009 ഫെബ്രുവരി 20 . 


ത്യശ്ശൂർ ജില്ലാ വ്യവസായ കേന്ദ്ര ത്തിലെ ഡെപ്യൂട്ടി 
രജിസ്ട്രാർ അവർകളുടെ 4 - 2 - 2009 - ലെ ബി2 / 748 / 03 -ാം നമ്പർ 
ഉത്തരവ് പ്രകാരം വിശ്വകർമ്മ ബെൽമെറ്റൽ വർക്കേഴ്സ് 
വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ്. ഐ . 
എൻ. ഡി. ( ആർ) 161, കടവല്ലൂർ സമാപ്തീകരണത്തിലാവുകയും 
ത്യശ്ശൂർ ജില്ലാ വ്യ വ സായ കേന്ദ്ര ത്തിലെ ജൂനിയർ 
സഹകരണ ഇൻസ്പെക്ടറെ ( ലിക്വിഡേഷൻ) മേൽ സംഘ 
ത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. 
ആയതു പ്രകാരം ടി സംഘത്തിന്റെ എല്ലാ ചുമതലകളും 
ലിക്വിഡേറ്റർ ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. മേൽ സംഘത്തിൽ 
നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ 
ഈ നോട്ടീസ് പരസ്യ പ്പെടുത്തുന്ന തീയതി മുതൽ രണ്ട് 
മാസ ത്തി നകം ലിക്വി ഡേ റ്ററെ സമീപിച്ച് അവ കാശം 
ഉന്നയിക്കേണ്ടതാണ്. പ്രസ്തുത തീയതിക്കുശേഷം ഉന്നയിക്കുന്ന 
യാതൊരു അ വ കാ ശ ങ്ങളും ബാദ്ധ്യ ത കളും പരി ഗ ണി 
ക്കുന്നതല്ലെന്ന് ഇതിനാൽ ഏവരെയും അറിയിച്ചുകൊള്ളുന്നു . 


ജില്ലാ വ്യവസായ കേന്ദ്രം, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


Gaz. No . 15 / 2009 /DTP. (Industries) 


